| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2006 -2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


SOVEANU 


പാർ 


ന ന 
MENT OF 
नत्ववव 


* SERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No . 


17th June 2008 

2008 ജൂൺ 17 
27th Jyaishta 1930 
1930 ജ്യേഷ്ഠം27 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


മഞ്ചേരി നഗരസഭ 


പരസ്യം 
നമ്പർ ആർ1.6310 / 2008 . 

2008 മേയ് 21. 
26 - 3 - 2007 - ലെ സ . ഉ . ( എം .എസ് .) നമ്പർ 166 / 07 / ത . സ്വ . ഭ . 
വ ., 2- 4- 2008 - ലെ സ . ഉ. ( എം . എസ് .) നമ്പർ 104/ 08/ ത . സ്വ . ഭ. വ . 
എന്നീ സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി 
നഗരസഭാ പ്രദേശത്തെ എല്ലാ കെട്ടിടങ്ങളുടെയും വസ്ത 
നികുതി 1- 4 - 2007 മുതൽ പരിഷ്ക്കരിക്കുന്നതിന്റെമുന്നോടി 
യാ യി 

ന ഗ ര സഭാ 
പദേശത്തെയാകെ പ്രാഥമികം, ദ്വീതീയം, തൃതീയം എന്നി 
ങ്ങനെ മൂന്നു മേഖലകളാക്കി 13- 5- 2008 -ാം തീയതിയിലെ 45 -ാം 
നമ്പർ തീരുമാന പ്രകാരം കൗൺസിൽ താൽക്കാലികമായി 
നിശ്ചയിച്ചിരിക്കുന്നു. 

ഒന്നാംതരം, രണ്ടാംതരം (എൽ1, എൽ2 ) റോഡുകളുടെ 
പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. കൗൺസിൽ അംഗീകരിച്ച 
മേഖലകൾ, നികുതി നിരക്കുകൾ എന്നിവ താഴെ ചേർക്കുന്നു. 
മേഖലകൾ :- 1. പ്രാഥമിക മേഖല - 7, 13, 31, 32 വാർഡുകൾ 

- മുഴുവനായും 4, 6, 8, 12 , 14, 15, 16 , 29, 30 , 34 , 35 

വാർഡുകൾ ഭാഗികമായും. 
2. ദ്വീതീയ മേഖല വാർഡുകൾ 6, 8, 12 , 14 , 15 , 30, 
33, 1, 2 , 3, 4, 5, 9, 10 , 16, 17, 19, 20, 21, 22, 
25 , 36 , 37 , 40 , 41, 42 , 43, 44, 45 , 46 , 47 
എന്നിവയുടെ ഭാഗങ്ങൾ. 
3. തൃതീയ മേഖല - 11, 18 , 23 , 24, 26, 27, 35, 

38 എന്നീ വാർഡുകൾ മുഴുവനായും, 1, 2 , 
3, 4, 5, 9, 10, 16 , 17, 19, 20 , 21, 22, 25, 28, 
29, 34, 36, 37 , 39 , 40 , 41, 42, 43, 44, 45, 46, 47 
എന്നീ വാർഡുകളുടെ ഭാഗങ്ങളും. 


നികുതി നിരക്കുകൾ : 

1. വാസഗൃഹങ്ങൾ - ആദ്യവർഷം ച .മീറ്ററിന് വർഷത്തിൽ 
- 8 രൂപ, രണ്ടാം വർഷം മുതൽ ച . മീറ്ററിന് വർഷത്തിൽ 

- 1 0 രൂപ . 
- 2. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ - 

- ച . മീറ്ററിന് വർഷത്തിൽ 20 രൂപ. 
- 3. കച്ച വട ആവ ശ്യ ങ്ങൾ, മറ്റ് ആവ ശ്യ ങ്ങൾ എന്നി 
വയ്ക്കുള്ള - കെട്ടിടങ്ങൾ - ച . മീറ്ററിന് വർഷത്തിൽ 100 
രൂപ . 

ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും ന്യായമായ വല്ല പരാ 
തിയും ഉണ്ടെങ്കിൽ ആയത് പരസ്യ തീയതി മുതൽ 30 ദിവസ 
ത്തിനകം രേഖാമൂലം സെക്രട്ടറി മുമ്പാകെ സമർപ്പിക്കേണ്ടതും 
അല്ലാത്തപക്ഷം മേൽ താൽക്കാലിക തീരുമാനം ഭേദഗതിക 
ളോടെയോ അല്ലാതെയോ കൗൺസിൽ സ്ഥിരപ്പെടുത്തുന്നതുമാ 


ണ്. 


ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നഗരസഭയിലെ 
റവന്യൂ വിഭാഗത്തിൽനിന്നും പ്രവൃത്തിദിവസങ്ങളിൽ അറിയാ 
വുന്നതാണ്. 


മുനിസിപ്പൽ ആഫീസ്, 
മ ഞ്ചേരി. 


( ഒപ്പ്) 
സെക്രട്ടറി. 


